Reg. No.KL/IV( N )/ 12 


Government of Kerala 

1989 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


27th December 1984 
Vol. XXIX ] Trivandrum , Thursday, 

[ No. 1115 
6th Pousha 1906 ( Saka ) 


കേരള സർക്കാർ 


ഗതാഗതം (എച്ച്) ഡിപ്പാർട്ടുമെൻറ് 


തിരുത്തൽ പ്രഖ്യാപനം 
നമ്പർ . 31806/ എച്ച ° 3 / 84 / ററി.ആർ.ഡി. 

തിരുവനന്തപുരം, 1984. 

ഡിസംബർ 14. 
കോഴിക്കോട് ജില്ലയിൽ കോഴിക്കോട് താലൂക്കിൽ രാരോത്ത് വില്ലേജിലെ 
താമരശ്ശേരിയിൽ ഒരു ടെലിഫോൺ എക്സ്ചേഞ്ച് സ്ഥാപിക്കുന്നതിന് 
പൊന്നുംവില നടപടിയിലിരിക്കുന്ന ടി വില്ലേജിലെ കെടവുർ ദേശത്തിലെ 
റീ , സ , 64/10 എന്നഎമിയെ സംബന്ധിച്ച് 1961 - ലെ കേരള ലാൻഡ് അക്വി 
സിഷൻ ആക° 6 ° 6 -ാം വകുപ്പു പ്രകാരം കേരള സർക്കാർ 17-8-1984 -ാം തീയതി 
യിലെ 736-ാം നമ്പർ അസാധാരണ ഗസററിൽ എസ്. ആർ, 6 , 971 ]84 -ാം 
നമ്പരായി പ്രസിദ്ധപ്പെടുത്തിയ പ്രഖ്യാപനത്തിലെ മലയാളം വിഭാഗത്തിൽ 
കാണുന്ന "തലശ്ശേരിയിൽ എന്നതിനുപകരം " താമരശ്ശേരിയിൽ എന്നു 
തിരുത്തിവായിക്കേണ്ടതാണ്. 


ഗവർണ്ണറുടെ ഉത്തരവിൻ പ്രകാരം, 

വി . എ . അഗസ്ററിൻ, 
ഗവൺമെൻറ് അഡീഷണൽ സെക്രട്ടറി . 


PRINTED AND PUBLISHED BY THE S. G. P. AT THE GOVERNMENT PRESS, 

Trivandrum , 1984 . 
33/5128/s 


Reg. No. KL/TV (N )/12 


Government of Kerala 


1984 


PNOST 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


27th December 1984 
Vol. XXIX ] Trivandrum , Thursday, 

[No. 1116 
6th Pousha 1906 (Saka ) 


GOVERNMENT OF KERALA 


Transport ( H ) Department 


ERRATUM 
No.32730/H3/84/ Tr.D . 

Dated , Trivandrum , 14th December 1984 . 
In the notification under section 3 (1) of the Kerala Land Acquisition 
Act, 1931 approved letter No.08999 /H3/84 /TF & P dated 24-7-1984 and 
published in the Gazette Extraordinary No. 659 dated 26-7-1984 . 

In item No. 4 of the Schedule for Sy.5117 / 3 read as 5116/3. 


(900 


കേരള ലാൻഡ് അക്വിസിഷൻ 

1961 3 (1 ) JA /8 ( 10.000 
26-7-1984-02 659-0 . mmid Bronoworom chlog m000 inimeºwool 
24-7-1984-6e1 8899/004/03/84/001 . ngroº oo oooº an . mmid വിജ്ഞാപന 
ത്തിൽ പട്ടികയിൽ നാലാം നമ്പരായിചേർത്തിരിക്കുന്ന സർവ്വേനമ്പർ 5117/3 
n @ mco ° 5116/3 nàºnuoc1c056TR7006m . 

By order of the Governor, 

V. A. AUGUSTINE , 
Additional Secretary to Government. 


PRINTED AND PUBLISHED BY THE S.G. P. AT THE GOVERNMENT PRESS, 

TRIVANDRUM , 1984 . 
anteionis 


Reg. No.KL /TV( N )/ 12 


Goveromen of Kerala 

1984 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


27th December 1984 
Vol. XXIX ) Trivandrum , Tharsday, 

6th Pousha 1906 


[No. 1114 


GOVERNMENT OF KERALA 


Food (C ) Department 

NOTIFICATION 


No. 7275 /C1/84 /Food . 

Dated, Trivandrum 21st November, 1984 . 
The Essential Commodities (Amendment) Act, 1984 No. 34 of 1984 
published by the Ministry of Law , Justice and Company Affairs (Legislative 
Department), New Delhi in Part II section (1) of the Gazette of India , Extra 
ordinary on the 26th May, 1984 and the Notification GSR . No. 485 (E ) dated 
1st July, 1984 of theGovernment of India, Ministry of Food and Civil Supplies , 
New Delhi published in the Gazette of India Extraordinary , Part II Section 
3 (i) are hereby republished for general information . 


By order of the Governor , 


K. ACHUTHAN NAIR , 
Additional Secretary to Government. 


33/5127/MC. 


MINISTRY OF LAW , JUSTICE AND COMPANY AFFAIRS 


C 


(LECISLATIVE DEPARTMENT) 

New Delhi, the 26th May, 1984 

Fyaistha 5 , 1906 (Saka) 
The following Act of Parliament received the assent of the President on 
the 26th May, 1984, and is hereby published for general information : 
THE ESSENTIAL COMMODITIES (AMENDMENT) ACT , 1984 
(No. 34 of 1984) 

26th May, 1984 . 
An Act further to amend the Essential Commodities Act, 1955 

Be it enacted by Parliament in the Thirty - fifth Year of the Republic 
of India as follows: 


1. (1) This Act may be called the Essential Commodities (Amendment) 
Act, 1984. 

( 2 ) Short title and commencement. - It shall come into force on such 
date as the Central Governmentmay, by notification in the Official Gazette 
appoint. 


2. Insertion of new Section 74.- After section 7 of the Essential Commo 
dities Act, 1955 , the following section shall be inserted , namely : 

7A : Power of Central Government to recover certain amounts as arrears of land 
revenue.- (1 ) Where any person , liable to 

(a) pay any amount in pursuance of any order made under section 3, or 

(b) deposit any amount to the credit of any Account or Fund con 
stituted by or in pursuance of any order made under that section , 
makes any default in paying or depositing the whole or any part of such 
amount, the amount in respect of which such default has been made shall 
[whether such order was made before or after the commencement of the 
Essential Commodities (Amendment) Act, 1984, and whether the liability of 

person to pay or deposit such amount arose before or after such com 
mencement] - be recoverable by Government together with simple interest due 
thereon computed at the rate of six per cent per annum from the date of such 
default to the date of recovery of such amount, as an arrear of land revenue. 

( 2) The amount recovered under sub -section ( 1) shall be dealt with 
in accordance with the order under which the liability to pay or deposit such 
amoun arose . 


such 


(3) Notwithstanding anything contained in any other law for the time 
being in force or any contract to the contrary , no court, tribunal or other 
authority shall grant any injunction or make any order prohibiting or re . 
straining any Government from recovering any amount as an arrear of land 
revenue in pursuance of the provisions of sub-section (1). 

(4 ) If any order, in pursuance ofwhich any amount has been recovered 
by Government as an arrear of land revenue under sub-section ( 1 ) is declared 
by a competent court, after giving to the Government a reasonable opportunity 
of being heard , to be invalid , the Government shall refund the amount so 
recovered by it to the person from whom it was recovered, together with simple 
interest due thereon , computed at the rate of six per cent, per annum , from 
the date of recovery of such amount to the date on which such refund ismade. 

Explanation . For the purposes of this section , " Government " means the 
Government by which the concerned order under section 3 was made or where 
such order wasmade by an officer or authority subordinate to any Government , 
that Government . 


R. V. S. PERI SASTRI, 


Secretary to the Government of India. 


Ministry of Food and Civil Supplies 
Department of Civil Supplies 

New Delhi, the 1st July, 1984 . 


NOTIFICATION 


GSR No. 485 ( E ) In exercise of the powers conferred by sub -section 
(2) of section 1 of the Essential Commodities (Amendment) Act, 1984 (34 of 
1984 ), the Central Government hereby appoints the 1st day of July, 1984, as 
the date on which the said Act shall come into force. 


(Sd.) 
S. V. M. TRIPATIN , 

Joint Secretary. 
F. No. 26 /9 /80 — ECR . 


PRINTED AND PUBLISHED BY THE C. G. P. AT THE GOVERNMENT TRESS, 

TRIVANDRUM , 1984. 


Reg. No. KL /TV ( 9/12 


Goresent of Kerala 

1984 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


27th December 1984 
Vol. XXIX ] Trivandrum , Thursday , 

[No. 1112 
6th Pousha 1906 (Saka ) 


. 


GOVERNMENT OF KERALA 


General Administration (Political C ) Department 


DECLARATION 


No. 128002 /Pol. C2/84 /GAD .. Dated , Trivandrum , 20th December 1984 . 

S.R.O. No. 1595 /84. - Whereas, in exercise of the powers conferred 
by clause ( 1) of article 258 of.be Constitu ion ol India, the President has in 
Notification No. 2/4 /63/Judl. JI dat d the 31st May, 1963, publi hed as 
SO. 1543 in Part II, section 3, subsection ( ii ) of the Gazette of India 
No. 23 dated the 8th June, 1963, entrusted the Government of Kerala with 
their consent, the functions of the Central Government under the Kerala 
Land Acquisition Act, 1961 (21 of 1962 ), in relation to the acquisition of 
lands for the purposes of the Union in the State ofKerala ; 

And whereas, under subsection ( 1) of section 3 of the Kerala Land 
Acquisition Act, 1961 (21 of 1962), Notification No. 77094/Pol. C2/84/GAD 
dated the 17th July , 1984 in respect of the lands specified in the Schedule 
below has been published as S. R. O. No. 812/84 in the Kerala Gazette 
Extraordinary No. 603 dated the 19th July 1994 ; 

And whereas under subsection (4) of section 19 of the said Act the 
Government of Kerala have directed that in view of the urgency of the case , 
the provisions of section 5 of the said Act shall not apply to the lands 
specified in the Schedule below ; 


And whereas, the Government of Kerala are satisfied that the said 
lands have to be acquired for a public purpose ; 

Now , therefore, the Government of Kerala hereby declare under 
section 6 ofthe said Act, that the lands specified in the Schedule below and 
measuring 0.8209 hectare be the same a little more or less, are needed for 
a public purpose, to wit for the establishment of Naval Academy 
at Ezhimala and under section 7 of the said Act direct the Special Tahsildar 
( Land Acquisition ) No. VI, Naval Academy, Ettikulam to take order 
for the acquisition of the lands. Further , under subsection ( 1) of 
section 19 of the said Act, the Government direct that the Collector may 
take possession of the lands on the expiry of fifteen days from the date of 
publication of the notice racntioned in subsection (1) of section 9 of the 
said Act. 

A plan of the lands is kept in the office of the Special Tahsildar (Land 
Acquisition ) No. VI, Naval Academy, Ettikulam and may be inspected at 
any time during office hours. 


SCHEDULE 


0.D. 


3 


9 


District - Cannanore. 

Taluk - Taliparamba . 
Village - Ramanthali . 

Desom - Ettikulam . 
( The extent given is scrutinised ) 
Sl. No. Survey No. Description 

Extent in 

Hectare 
31/2 

0.0068 
2 31/12 

0.0095 
31/13 

0.0103 
31/14 

0.0307 
5 31/15 

0.0317 
3279 

0.0964 
7 32/11 

0.1109 
8 32/12 

0.0315 
9 32/13 

0.1210 
10 32/14 

0.2584 
11 32/15 

0.1137 
Total 

0.8209 


" 


97 


92 


Explanatory Note 


( This is not part of the declaration but is intended to bring out the 
general purport) . 

The President of India has in Notification No. 2 /4 /63/Judl. II dated 
31-5-1963 entrusted the Government of Kerala with their consent the 
powers to acquire lands for the use of the Central Government in the State 
and it appears to the State Government that the lands mentioned in the 
Schedule above is needed for a public purpose, viz ., for the establishment 
of Naval Academy at Ezhimala . 

This declaration is intended for the above purpose . 
എസ" . ആർ , ക , നമ്പർ 1596/ 84. - ഇൻഡ്യൻ ഭരണഘടനയുടെ 258 -ാം 
അനുച്ഛേദം (1) -ാം ഖണ്ഡംമൂലം നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോ 
ഗിച്ച് രാഷ്ടപതി 1963 ജൂൺ 8 -ാം തീയതിയിലെ 23 -ാം നമ്പർ ഇൻഡ്യാ 
ഗസററിൽ 11 -ാം ഭാഗത്ത് 3 -ാം വകുപ്പ് ( ii ) -ാം ഉപവകുപ്പിൽ എസ്. ഒ, 1543 
ആയി പ്രസിദ്ധീകരിച്ച 1963 മേയ് 31 -ാം തീയതിയിലെ 2 / 4/ 63/ജുഡീഷ്യൽ II 
എന്ന നമ്പർ വിജ്ഞാപന പ്രകാരം * കേരള സംസ്ഥാനത്ത യുണിയൻ 
ആവശ്യങ്ങൾക്കായി ഭൂമി വിലയ്ക്കെടുക്കുന്നത് സംബന്ധിച്ച് 1951 - ലെ 

കേരള സ്ഥലമെടുപ്പ് ആക്ററ് (1962 - ലെ 21 , ( പകാരമുളള കേന്ദ്ര സർക്കാ 
രിന്റെ ചുമതലകൾ കേരള സർക്കാരിനെ അവരുടെ സമ്മതത്തോടുകൂടി 
രമേൽപ്പിച്ചിരിക്കുന്നതിനാലും ; 

താഴെ പട്ടികയിൽ പറഞ്ഞിട്ടുളള സ്ഥലത്തെ സംബന്ധിച്ച് 1961- ലെ 
കേരള സ്ഥലമെടുപ്പ് ആക്ററ് (1962- ലെ 21) 3 -ാം വകുപ്പ് 1 -ാം ഉപവകുപ്പു 
പ്രകാരമുളള 1984 ജൂലൈ 

17 -ാം തീയതിയിലെ 77094 - പൊളിററിക്കൽ 
സി 2 /84 ജി , എ . ഡി . എന്ന നമ്പർ വിജ° ഞാപനംഎസ്. ആർ. ഓ . 812|84 എന്ന 
നമ്പരായി 1984 ജൂലൈ 19 -ാം തീയതിയിലെ 605-ാം നമ്പർ അസാധാരണ 
കേരള ഗസററിൽ പ്രസിദ്ധപ്പെടുത്തിയിട്ടുളളതിനാലും, 
( പസ്തുത ആക്ററ് 

19 -ാം വകുപ്പ്, (4)-ാം ഉപവകുപ്പു പ്രകാരം 
സംഗതിയുടെ അടിയന്തിര സ്വഭാവം പരിഗണിച്ച് പ്രസ്തുത ആക്ററ് 
5 -ാം വകുപ്പിലെ വ്യവസ്ഥകൾ താഴെ പട്ടികയിൽ പറഞ്ഞിട്ടുളള്ഭൂമിക്ക 
ബാധകമാകുന്നതല്ലെന്ന് കേരള സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്നതിനാലും ; 

പ്രസ്തുത ഭൂമി ഒരു പൊതു ആവശ്യത്തിനായി വിലയ്ക്കെടുക്കേണ്ട 
താണെന്ന് കേരള സർക്കാരിന് ബോദ്ധ്യപ്പെട്ടിരിക്കുന്നതിനാലും ; 

.ഇപ്പോൾ , അതിനാൽ താഴെ പട്ടികയിൽ പറഞ്ഞിട്ടുളളതും 0.8209 ഹെക്ടർ 
വിസ്തീർണ്ണമോ അതിൽ അൽപ്പം കൂടുതലോ കുറവോ വരുന്നതുമായ ഭൂമി 
ഒരു പൊതുകാര്യത്തിന് അതായത 

ഏഴിമലയിൽ നേവൽ അക്കാഡമി 


4 


സ്ഥാപിക്കുന്നതിന് ആവശ്യമെന്ന് പ്രസ്തുത ആക്ററ് 6-ാം വകുപ്പ 
പകാരം കേരള സർക്കാർ ഇതിനാൽ പ്രഖ്യാപിക്കുകയും പ്രസ്തുത ഭൂമി 
വിലയ്ക്കെടുക്കുന്നതിനുളള ഉത്തരവു വാങ്ങാൻ എറിക്കുളം നേവൽ അക്കാഡമി 
സ്ഥലമെടുപ്പ് സ്പെഷ്യൽ തഹശീൽദാരോട് ( നമ്പാ Vi) പ്രസ്തുതആക്ററ് 
7 -ാം വകുപ്പു പ്രകാരം നിർദ്ദേശിക്കുകയും ചെയ്യുന്നു . മാത്രമല്ല പ്രസ്തുത 
. ആക്റ ° 9 ാം വകുപ്പ്(1) -ാം ഉപവകുപ്പിൽ പറഞ്ഞിട്ടുളള നോട്ടീസ് പസിദധ 

പ്പെടുത്തുന്ന തീയതിമുതൽ പതിനഞ്ചു ദിവസം കഴിയുമ്പോൾ കളക്ടർക്ക് 
(പസ്തുത ഭൂമി കൈവശപ്പെടുത്താവുന്നതാറന്നന്നും പ്രസ്തുത ആക്റ് 
19 -ാം വകുപ്പ് (1) -ാം ഉപവകുപ്പു പ്രചാരം സർക്കാർ 

നിർദ്ദേശിക്കുകയും 
ചെയ്യുന്നു . 

പ്രസ്തുത സ്ഥലത്തിന്റെ ഒരു പാൻ എററിക്കുളം നേവൽ അക്കാഡമി 
യുടെ സ്ഥലമെടുപ്പ്സ്പെഷ്യൽ തഹശീൽദാരുടെ( നമ്പർ V1) ആഫീസിൽ 
സൂക്ഷിച്ചിട്ടുളളതും ആഫീസ് സമയത്ത് എപ്പോൾ വേണമെങ്കിലും അത് 
പരിശോധിക്കാവുന്നതുമാകുന്നു . 


പട്ടിക 
ജില്ല - കണ്ണൂർ, 

താലൂക്ക് തളിപ്പറമ്പ് 
വില്ലേജ_രാമന്തളി 

ദേശം - എററിക്കുളം. 
( കൊടുത്തിരിക്കുന്ന വിസ്തീർണ്ണം സൂക്ഷ്മപരിശോധന നടത്തിയതാണ്) 
കമ നമ്പർ സർവേ നമ്പർ വിവരണം വിസ്തൃതി 

ഹെക്ടർ 


1 


ഒ, ഡി , 


2 
3 
4. . 
) 
6 
1 
8 

9 
10 


31/2 
31/12 
3113 
31/14 
31/15 
32/ 
32 11 1 
3 : /12 
32/13 
3211+ 
3211 ) 


0.CO63 
" 0.C025 
0.0103 
0 , 03 1 
0. 0317 
0. 0964 
0.109 
0 0315 
0.1210 
0 2584 
0.1137 


3 2 


ആകെ 


0.8209 


5 


പാശദീകരണക്കുറിപ് 


( ഇത , (പഖ്യാപനത്തിന്റെ ഭാഗമല്ല . എന്നാൽ പൊതു ഉദ്ദേശം വെളി 
പ്പെടുത്തുന്നതിന് ഉദ്ദേശിച്ചുകൊണ്ടുളളതാണ്) 

ഇൻഡ്യൻ പസിഡൻറ് 31-5-1963- ലെ 2 |4 | 63|ജുഡീഷ്യൽ II എന്ന 
നമ്പർ വിജ്ഞാപനപ്രകാരം ഈ സംസ്ഥാനത്ത് കേന്ദ്രസർക്കാരിൻറെ ഉപയോ 
ഗത്തിനായി ഭൂമി വിലയ്ക്കെടുക്കുന്നതിനുളള അധികാരം കേരള സർക്കാരിനെ 
അവരുടെ സമ്മതത്തോടുകൂടി ഭരമേൽപ്പി ച്ചിട്ടുളള തും മുകളിൽ പട്ടികയിൽ 
പറ ഞ്ഞിട്ടുള്ളഭൂമി ഒരു പൊതുക്കാര്യത്തിന് അതായത് ഏഴിമലയിൽ നേവൽ 
അക്കാഡമി സ്ഥാപിക്കുന്നതിന് ആവശ്യമുണ്ടെന്ന് സംസ്ഥാന സർക്കാരിന് 
തോന്നുന്നതുമാകുന്നു . 

മേൽപ്പറഞ്ഞ ആവശ്യത്തിനുവേണ്ടിയുളളതാണ് ഈ പ്രഖ്യാപനം. 


By order of the Governor , 

P. VISWANATHIAN NAIR , 
Additional Secretary to Government. 


PRINTED AND PUBLISHED BY THE S. G. P. AT THE GOVERNMENT FRESS, 

TRIVANDRUM , 1984 , 


33/5124 ( B 


